Reg . No. രജി. നമ്പർ 
KL/ TV ( N )/ 12 / 12 -14 


Government of Kerala 
കേരള സർക്കാർ 

2012 


GOVERN 


ാർ 


രള സർക്ക 
VMENT OF 


ക 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. LVII 
വാല്യം 57 ) 


14th August 2012 
| 2012 ആഗസ്റ്റ്14 
23rd Sravana 1934 
1934 ശ്രാവണം 23 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Commissionerate of Land Revenue 


തടി വിവരം 


PATHANAMTHITTA DISTRICT 


ഇനം 


ലേല പരസ്യം 


കമ 
- 1 


കമ 
നമ്പർ 


ഇനം 
മഹാഗണി - 


നീളം 
(Cm ) 


വണ്ണം 
(Cm ) 


തടി 
( M ) 


Job 


700 


180 


1.418 


-- 2 


മഹാഗണി 


670 


120 


0. 603 


- മഹാഗണി 


300 


300 


070 


070 


0 .092 


കളക്ടറേറ്റ്, 


(ഒപ്പ്) 


പത്തനംതിട്ട. 


ജില്ലാ കളക്ടർ. 


നമ്പർ സി7 - 8751/ 2012 . 

2012 മാർച്ച് 23. 
പത്തനം തിട്ട ജില്ല യിൽ അടൂർ താലൂക്കിൽ പന്തളം 
തെക്കേക്കര വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 5 - ൽ റീസർവെ നമ്പർ 
150 / 16 - ൽപ്പെട്ട സർക്കാർ തരിശിൽ നിന്നും മുറിച്ചു മാറ്റിയ 
മഹാഗണി മരത്തിന്റെ തടി കഷണങ്ങൾ 20 - 8 - 2012 പകൽ 
11 മണിക്ക് പന്തളം തെക്കേ ക്കര വില്ലേ ജാ ഫീ സിൽ വച്ച് 
ജില്ലാ കളക്ടറോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ 
പരസ്യമായി ലേലം ചെയ്തു വിൽക്കുന്നതാണ്. ലേലത്തിൽ 
പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നിരതദ്രവ്യം കെട്ടിവെച്ച് 
ലേലത്തിൽ പങ്കെടുക്കേണ്ടതാണ്. ഏറ്റവും കൂടുതൽ രൂപയ്ക്ക് 
ലേലം വിളിക്കുന്ന ആളിന്റെ പേരിൽ ലേലം താൽക്കാലികമായി 
ഉറപ്പിക്കു ന്നതും ലേല തുക മുഴുവനും നികുതി യ ടക്കം 
അപ്പോൾ തന്നെ അടയ്ക്കേണ്ടതുമാണ്. ലേലം സ്ഥിരീകരിച്ച് 
15 ദിവസത്തിനകം ടി തടി സ്വന്തം ചില വിൽ ആർക്കും 
നാശനഷ്ടമുണ്ടാക്കാത്ത രീതിയിൽ കക്ഷി ടി സ്ഥലത്തുനിന്നും 
നീക്കം ചെയ്യേ ണ്ട താ ണ് . സാധാരണ സർക്കാർ ലേലം 
സംബ ന്ധിച്ച എല്ലാ നിബ ന്ധ ന കളും ഈ ലേല ത്തിനും 
ബാധകമായിരിക്കും. 


ലേല പരസ്യം 


നമ്പർ 4146 /2010 / ബി3. 


2012 ജൂ 


ലൈ 11. 


- അനധികൃത മണൽ കടത്തുമായി ബന്ധപ്പെട്ട് പന്തളം 
പോലീസ് കസ്റ്റഡിയിലെടുത്ത് ടി സ്റ്റേഷൻ പരിസരത്ത് 
സൂക്ഷിച്ചിട്ടുള്ളതുമായ KL - 16 - 8840 നമ്പർ വാഹനം ലേലം 


ചെയ്യുന്നതിന് ബഹുമാനപ്പെട്ട പത്തനംതിട്ട ജില്ലാ കളക്ടർ 
ഉത്തരവായിട്ടുള്ളതാണ്. ടി വാഹനം 20 - 8 - 2012 -ാം തീയതി 
രാവിലെ 11 മണിക്ക് അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറു 
ടെയോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥന്റെയോ 
സാന്നിദ്ധ്യത്തിൽ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷൻ പരിസരത്ത് 
വച്ച് പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. ലേലത്തിൽ 
പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നിരതദ്രവ്യം കെട്ടിവെച്ച് 
ലേലത്തിൽ പങ്കെടുക്കേണ്ടതാണ്. ഏറ്റവും കൂടുതൽ തുകയ്ക്ക് 
ലേലം വിളിക്കുന്ന ആളിന്റെ പേർക്ക് ലേലം ഉറപ്പിക്കുന്നതാണ്. 
ലേല തുക മുഴുവനും വിൽപന നികുതി ഉൾപ്പെടെ അപ്പോൾ 
തന്നെ ഒടുക്കു വരുത്തേണ്ടതാണ്. ബഹു . ജില്ലാ കളക്ടർ 
ലേലം സ്ഥിരീകരിച്ചതിനുശേഷം വാഹനം പ്രസ്തുത സ്ഥലത്തു 
നിന്നും ഒരാഴ്ചയ്ക്കകം നീക്കം ചെയ്യേണ്ടതാണ്. സാധാരണ 
സർക്കാർ ലേലം സംബ ന്ധിച്ച നിബ ന്ധ ന കൾ എല്ലാം 
ബാധകമാണ്. 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, ( ഒപ്പ്) 
അടൂർ. 

റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


